Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2011 


ക 


ദ 


GOVERNM 


കര 


ള സർക്ക 


രാർ 


MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


19th July 2011 
2011 ജൂലൈ 19 
28th Ashadha 1933 
1933 ആഷാഢം 28 


വാല്യം 56 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേലപ്പരസ്യം 


(1) 


നമ്പർ ബി1-3483 / 2010. 

2011 ജൂൺ 10 . 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് കോയിപ്രം 
പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത് കോയിപ്രം 
പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചു വരുന്ന KL- 03 
Q -4154 -ാം നമ്പർ പെട്ടിഓട്ടോ ലേലം ചെയ്യുന്നതിന്പത്തനംതിട്ട 
ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 1-9 -2011- ന് 
പകൽ 11 മണിക്ക് തിരുവല്ല സബ് കളക്ടറുടേയോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടേയോ സാന്നിദ്ധ്യത്തിൽ 
കോയിപ്രം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹി 
ക്കു ന്ന വർ - 5, 000 നിര തദവ്യം കെട്ടി വച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി 
കേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും വിൽപന നികുതിയും 
ഉൾപ്പെടെ മുഴു വൻ തുകയും അ പ്പോൾ തന്നെ ഒടുക്കു 
വരുത്തേണ്ടതാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 
ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച 
നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 


നമ്പർ ബി1- 4867 / 2010 . 

2011 ജൂൺ 13. 
അനധികൃത മണൽ കട ത്തു മാ യി ബന്ധ പ്പെട്ട് 
കീഴ്വായ്പൂര് പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെ 
ടുത്ത് കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചു . 
വരുന്ന KL - 3F - 4739 -ാം നമ്പർ വാഹനം ലേലം ചെയ്യുന്നതിന് 
പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തര വാ യിട്ടുള്ളതാണ്. ടി 
വാഹനം 1- 9 - 2011 - ന് പകൽ 11 മണിക്ക് തിരു വല്ല സബ് 
കളക്ടറുടേയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരു 
ടേയോ സാന്നിദ്ധ്യത്തിൽ കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ - 5,000 നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളി കേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും വിൽപന 
നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾ തന്നെ 
ഒടുക്കുവരുത്തേണ്ടതാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം വാഹനം പ്രസ്തുത സ്ഥലത്തുനിന്നും 
നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം സംബ 
ന്ധിച്ച നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരുവല്ല . 


( ഒപ്പ്) 
സബ് കളക്ടർ. 


